Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


C 
കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


Reg. No. KL / TV ( N ) / 634/ 2018-20 


COVERNMENT 


ൽ 


ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


വാല്യം 9 


2020 സെപ്റ്റംബർ 15 
15th September 2020 

1196 ചിങ്ങം 30 
30th Chingam 1196 


36 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 24 
24th Bhadra 1942 


PART III 


Dairy Development Department 


എറണാകുളം ജില്ലാ ക്ഷീര വികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 


( ഹാജർ: ബിന്ദുമോൻ , പി . പി . ഡെപ്യൂട്ടി ഡയറക്ടർ) 


നമ്പർ സി1-3743 / 2016 . 


2020 ജൂലൈ 2 , 


വിഷയം: ക്ഷീര വികസന വകുപ്പ് എറണാകുളം 

കയന്റിക്കര - ഏലൂ ക്കര ക്ഷീരോൽപാദക 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഇ . 224 (ഡി ) 
ആപ്കോസ് - ലിക്വിഡേറ്ററുടെ കാലാവധി 
ദീർഘിപ്പിച്ച് ഉത്തരവാകുന്നു . 


നടപടികൾ സ്വീകരിക്കുന്നതിനായി ആലങ്ങാട് ഡയറി 
ഫാം ഇൻസ്ട്രക്ടറെ ലിക്വിഡേറ്ററായി പരാമർശം ( 1 ) 
പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ്. ലിക്വിഡേഷനുമായി 
ബന്ധ പ്പെട്ട തുടർ ന ട പടികൾക്കായി ലിക്വി ഡേറ്ററുടെ 
കാലാവധി 8-8-2019 മുതൽ ആറുമാസത്തേക്ക് ദീർഘിപ്പിച്ച് 
നൽകിയിട്ടുള്ളതാണ്. ലിക്വിഡേഷൻ നടപടികൾ പൂർത്തി 
യാക്കിയിട്ടില്ലാത്ത തിനാൽ ലിക്വിഡേറ്ററുടെ കാലാവധി 
ദീർഘിപ്പിച്ച് നൽക ണ മെന്ന് പരാമർശം ( 2 ) ഉപകാരം 
ആലുവ ക്ഷീരവികസന ഓഫീസർ അപേക്ഷിച്ചിരിക്കുന്നു . 
മേൽസാഹചര്യത്തിൽ കയന്റിക്കര ഏലൂക്കര ക്ഷീരോൽപ്പാദക 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഇ . 224 (ഡി ) ആപ്കോസ് 
ലിക്വിഡേറ്ററുടെ കാലാവധി ആറു മാസത്തേക്കു കൂടി 
ദീർഘിപ്പിച്ച് ഉത്തരവാകുന്നു . നിശ്ചിത കാലാവധിക്കകം 
നട പ ടികൾ പൂർത്തി യാക്കി പസ്തുത വി വ ര ങ്ങ ൾ 
രേഖാമൂലം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


പരാമർശം: - ( 1 ) ഈ ഓഫീസിലെ 5-2 - 2018 , 8- 8 - 2019 

എന്നീ തീയതി ക ളിലെ ഇതേ നമ്പർ 
ഉത്തരവ്. 


( 2 } ആലുവ ക്ഷീര വികസന ഓഫീസറുടെ 

4-5-2020 - ലെ 20 ( 1 ) } 18-19 നമ്പർ കത്ത് . 
ആല ങ്ങാട് ബ്ലോക്കിലെ കയന്റി ക്ക ര ഏലൂ ക്ക ര 
ക്ഷീരോൽപ്പാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ 
ഇ. 224 (ഡി ) ആപ്കോസിൽ കേരള സഹകരണ 
നിയമം 71 ( 2 ) വകുപ്പനുസരിച്ച് സമാപ്തീകരിക്കുന്നതിനുള്ള 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 


സംഘം 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


എറണാകുളം. 


Gaz . No. 36/2020/ DTP ( Dairy Development ) . 


257 


